Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th November 2013 
| 2013 നവംബർ 26 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II | 
വാല്യം 2 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 5th Agrahayana 1935 
1935 അഗ്രഹായനം 5 


PART III 
Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


300 


നമ്പർ എൻ.എസ്. 360 / 13. 

2013 ഒക്ടോബർ 26. 
നേര്യമം ഗലം ജില്ലാകൃഷിത്തോട്ടത്തിൽ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി താഴെ പറയുന്ന അളവിലും 
തൂക്കത്തിലുമുള്ള പോളിത്തീൻ ബാഗുകൾ സപ്ലെചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ക്രമ നമ്പർ ഇനം 

ഗേജ് അളവ് 

തൂക്കം 
പോളിത്തീൻ ബാഗ്, black 

10 cm X 15 cm Without guzetting 150 Kg . 
പോളിത്തീൻ ബാഗ്, black 

40 cm X 25 cm With guzetting 50 Kg. 
പോളിത്തീൻ ബാഗ്, black 

30 cm X 35 cm With guzetting 50 Kg. 
പോളിത്തീൻ ബാഗ്, black 

15 cm x 20 cm Without guzetting 250 Kg. 
പോളിത്തീൻ ബാഗ്, black 

25 cm x 20 cm Without guzetting - 150 Kg. 
പാക്കിംഗ് കവർ, white 

- 300 

8 cm x 10 cm Without guzetting 3 Kg. 
ടെണ്ടറുകൾ 26 - 11- 2013, 3 മണിവരെ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള 
ടെണ്ടറുകാരന്റെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെ 
ട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സമയം തന്നെ ടെണ്ടർ നടപടികൾ നടത്തുന്നതായിരിക്കും. ടെണ്ടർ സമർപ്പിക്കുന്നതോ 
ടൊപ്പം ? 1,000 നിരതദ്രവ്യമായി കെട്ടിവെക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം 0 300 വിലയ്ക്ക് ( വിൽപ്പന നികുതിപുറമെ) ആഫീസിൽ 
നിന്ന് ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യുവാനും പാടുള്ളതല്ല . ടെണ്ടർ ഫോറം 26 - 11- 2013 -ാം തീയതി 2.30 മണി വരെ മാത്രമേ നൽകുകയുള്ളു. ടെണ്ടറിന് മുകളിൽ 


300 


300 


ഏതു സാധനമാണ്സപ്ലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതിയിരിക്കേണ്ടതാണ്. നിരക്ക് 31- 3- 2014 വരെ പ്രാബല്യത്തിൽ 
ഉണ്ടായിരിക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന അളവ് കൂട്ടാനും കുറയ്ക്കാനും ഫാം സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കുന്ന 
താണ്. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപ്രണ്ടിന് ഉണ്ടായി 
രിക്കും. നല്ല നിലവാരമുള്ള പോളിത്തീൻ ബാഗ് കരാറുകാരന്റെ സ്വന്തം ചെലവിൽ ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 

| പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിവരെയുള്ള സമയങ്ങളിൽ മാത്രമേ സാധനങ്ങൾ സ 
ചെയ്യുന്നതിന് അനുവദിക്കുകയുള്ളൂ. സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ടെണ്ടർ/ ലേല സംബന്ധമായ എല്ലാ നിയമങ്ങളും 
ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ : 0485 - 2554416 . 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
നേര്യമംഗലം. 

സൂപ്രണ്ട്. 


ഷോർട്ട് ക്വട്ടേഷൻ നോട്ടീസ് 
നമ്പർ ബി. 304/ 2013. 

2013 ഒക്ടോബർ 26. 
നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാമിൽ താഴെ പറയുന്ന ഉൽപാദന ഉപാധികൾ ഉപകരണങ്ങൾ 
സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ സാധനത്തിനും വെവ്വേറെ ക്വട്ടേഷനുകളാണ് 
നൽകേണ്ടത്. ഓരോ ക്വട്ടേഷന്റെ കവറിനുപുറത്തും എന്തു സാധനം സപ്ലെചെയ്യുന്നതിനുള്ളതാണെന്ന് വ്യക്തമായി കാണിച്ചിരി 
ക്ക ണം . മുദ്രവെച്ച ക്വട്ടേഷനുകൾ സൂപ്രണ്ട്, ഗവ. ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാം , നെല്ലിയാമ്പതി, പാലക്കാട് എന്ന 
വിലാസത്തിലാണ് ലഭിക്കേണ്ടത്. 


ഇനവിവരം 


ക്രമ 
നമ്പർ 


സപ്ലെചെയ്യേണ്ട ഉൽപാദന 
ഉപാധികൾ/ ഉപകരണങ്ങൾ 


എണ്ണം 
അളവ 


അനുവദിച്ചിട്ടുള്ള 

തുക് സ്പെസിഫിക്കേഷൻ 


നിരക്ക് രേഖ 
പ്പെടുത്തേണ്ട രീതി 


1 


05220000 (Quick lime) 


4 ടൺ 


58 , 000 


2 വേപ്പിൻ പിണ്ണാക്ക് 


2 ടൺ 


30 ,000 


3 


ഷേഡ് നെറ്റ് (Shade net) 


3000 ച . മീ . 


75, 000 


1 എണ്ണം 


60,000 


പോൾ പൂണർ ( Pole prunner) 
ടെലിസ്കോപ്പിക് 


- 5 പോർട്ടബിൾ ബില്ലിംഗ് മെഷിൻ 


2 എണ്ണം 


40,000 


കാർഷികാവശ്യത്തിനുള്ള ഒരു കിലോ ഗ്രാമിന്റെ 
ശുദ്ധമായ കുമ്മായം 

- വില് 
കലർപ്പില്ലാത്ത ശുദ്ധമായ - ഒരു കിലോ ഗ്രാമിന്റെ 
വേപ്പിൻ പിണ്ണാക്ക് 

നിരക്ക് 
75 % തണൽ നൽകുന്നത്, ഒരു ചതുരശ്രമീറ്ററിന്റെ 
മേൽത്തരം ഗുണമേന്മയുള്ളത് 

വില 
27 സിസി നീളം 2.6 മീറ്റർ - 1 എണ്ണത്തിന് 
3.8 മീറ്റർ 5 പൊസിഷൻ 
ബ്ലേഡ് 10 ഇഞ്ച് നീളം 7.5 
കി . ഗ്രാം ഭാരം 
സ്റ്റോറേജ് 200 ഐറ്റം, 

1 എണ്ണത്തിന് 
2500 ബില്ല്/ ദിവസം പ്രിന്റ് 
ചെയ്യാവുന്നത്, കമ്പ്യൂട്ടറുമായി 
ബന്ധിപ്പിക്കാവുന്നത്. USB ഇൻറർ 
ഫെയ്സ്ഉള്ളത്. 
4 അടി x 3 അടി വലിപ്പം 1 എണ്ണത്തിന് 
ഫ്ളക്സ് ബോർഡ് (3 പാസ്സ്) 
മെറ്റൽ ഫ്രയിമോടു കൂടിയത് 
100 സെ . മീ . x 15 സെ . മീ. x 10 സെ . മീ . 1 എണ്ണത്തിന് 
UV സ്റ്റെബിലൈസ്ഡ് മീഡിയം 
നിറച്ചത് 
7 സെ . മീ . പൊക്കം 6 സെ . മീ . 1 എണ്ണത്തിന് 
വീതി ചതുരാകൃതി 
9 സെ . മീ . പൊക്കം 10 സെ . മീ . 1 എണ്ണത്തിന് 
വ്യാസം വൃത്താകൃതി 
9.5 സെ . മീ . x 14.5 സെ . മീ . 1 എണ്ണത്തിന് 
വലിപ്പം ബഹുവർണ്ണ സ്റ്റിക്കർ 
ലേബൽ ( സ്ക്വാഷ്, ജെല്ലി, അച്ചാർ, 
ബോട്ടിലുകളിൽ ഒട്ടിക്കുന്നതിന്) 


- 6 ഡിപ്ലേ ബോർഡുകൾ 


15 എണ്ണം 


25,000 


ന 


7 ഇൻസ്റ്റന്റ് ഗ്രോ ബാഗ് 


1000 എണ്ണം 


75,000 


- 8 പ്ലാസ്റ്റിക് ചട്ടികൾ 


15000 എണ്ണം 


45,000 


8500 എണ്ണം 


40 ,000 


9 ബഹുവർണ്ണ സ്റ്റിക്കർ ലേബലുകൾ 60000 എണ്ണം 


80,000 


- ക്വട്ടേഷനുകൾ 27 - 11 - 2013 - ന് ഉച്ചയ്ക്ക് ഒരു മണിക്കു മുൻപായി ലഭിച്ചിരിക്കണം. താമസിച്ച് കിട്ടുന്ന ക്വട്ടേഷനുകൾ 
പരിഗണിക്കുന്നതല്ല . അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഓഫീസിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷൻ തുറക്കുന്നതും, 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയമായി ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. അന്നേ ദിവസം അവധിയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ആയിരിക്കും ക്വട്ടേഷൻ സ്വീകരിക്കുന്നതും തുറക്കുന്നതും. ക്വാട്ട് ചെയ്യുന്ന നിരക്ക് 2014 മാർച്ച് 31 
വരെ ബാധകമായിരിക്കും. ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിയതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ നെല്ലിയാമ്പതി 
ഫാമിൽ എത്തിക്കേണ്ടതാണ്. സർക്കാരിന്റെ എല്ലാ ലേല / ക്വട്ടേഷൻ വ്യവസ്ഥകളും ഇതിനു ബാധകമായിരിക്കും. വിശദ വിവരങ്ങൾക്ക് 
നെല്ലിയാമ്പതി ഫാം ഓഫീസുമായി ബന്ധപ്പെടുക. 
ഗവ . ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാം , 

( ഒപ്പ്) 
നെല്ലിയാമ്പതി, പാലക്കാട്. 

സൂപ്രണ്ട്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എഇ (3 ) 178 / 2013. 


- 2013 ഒക്ടോബർ 24. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 5- 12- 2013 , 2.30 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
5 - 12 - 2013 , 3 മണി. 

കാലാവധി 1 മാസം 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വിവരിക്കുന്ന കാർഷിക 
യന്ത്രങ്ങൾ മലപ്പുറം ജില്ലയിലെമുണ്ടേരി സീഡ് ഗാർഡൻ 
കോംപ്ലക്സിൽ വിതരണം ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യത 
യുള്ള മെഷിനറി നിർമ്മാതാക്കൾ അംഗീകൃത ഡീലർമാർ 
എന്നിവ രിൽ നിന്ന് മത്സര സ്വഭാ വമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


മേൽ വിവരിച്ച 6 ഇനങ്ങളും പ്രത്യേകം ക്വാട്ട് ചെയ്യേണ്ട 
താണ്. യന്ത്രസാമഗ്രികളുടെ വിശദാംശങ്ങൾ, സ്പെസിഫിക്കേഷൻ 
എന്നിവ ടെണ്ടർ രേഖകൾക്കൊപ്പം ലഭിക്കുന്നതാണ്. കൃഷി 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർദ്ദേശിക്കുന്നതനുസ 
രിച്ച് ഈ യന്ത്രസാമഗ്രികൾ വിതരണം ചെയ്യേണ്ടതാണ്. 


ക്രമ 


വിതരണം ചെയ്യേണ്ട 
കാർഷിക യന്ത്രങ്ങളും 
ഏകദേശ എണ്ണവും 


നിരതദ്രവ്യം 


നമ്പർ 


- 1 


വീഡ് കട്ടർ/ബുഷ് കട്ടർ 10 


ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % 


ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 2013 
ഡിസംബർ 5- ന് ഉച്ചയ്ക്ക് ഒരു മണി വരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില പണമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ തുക യാതൊരു കാരണവശാലും 
മടക്കി കൊടുക്കുന്നതല്ല. 


ഗാർഡൻ ടില്ലർ - 2 


ട്രാക്ടർ അറ്റാച്ച്ഡ് പോസ്റ്റ് 
ഹോൾ ഡിഗ്ഗർ - 1 


ട്രെയ്മർമൗണ്ടഡ് വാട്ടർ 
ടാങ്കർ 5000 ലിറ്റേഴ്സ് കപ്പാസിറ്റി 1 
5 എച്ച്. പി . ഡീസൽ എൻജിൻ 
ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന 
സെൻട്രിഫ്യൂഗൽ പമ്പ്, ഡെലിവറി 
ഹോസ്, ഫൂട്ട് വാൽവ് അനുബന്ധ 
സാമഗ്രികൾ - 4 


അംഗീകൃത ബാങ്കിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) ആഫീസ് ആനക്കയം എന്ന പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ്/ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങളോടൊപ്പം ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃ ക യിലുള്ള പ്രാഥമിക 
കരാറുടമ്പടി കൂടി സമർപ്പിക്കണം. ദർഘാസുകളെ സംബന്ധി 
ച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും ഇതിനും ബാധകമാ 
യിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ തുറക്കുന്ന 
തീയതിയിൽ പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസത്തേയ്ക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും. 


10 എച്ച്. പി. ഡീസൽ എൻജിൻ -- ടി 
ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന 
സെൻട്രിഫ്യൂഗൽ പമ്പ്, ഡെലിവറി 
ഹോസ്, ഫൂട്ട് വാൽവ് അനുബന്ധ 

സാമഗ്രികൾ 1 
ദർഘാസ് പ്രമാണ ത്തിന്റെ വില കമ ന മ്പർ 1, 5 
ഇവയ്ക്ക് ? 500 + നികുതി, ക്രമനമ്പർ 2, 3, 6 ഇവയ്ക്ക് 
ൽ 400 + നികുതി, കമനമ്പർ 4- ന് ? 600 + നികുതി. 

ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 
5 - 12 -2013 , 1 മണി. 


കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, ആനക്കയം പി. ഒ., അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മലപ്പുറം. 

- എഞ്ചിനീയർ (കൃഷി). 


